| Regn . No. KERBIL / 2012 / 45073 

dated 5 - 9 - 2012 with RNI 


Government of Kerala 
കേരള സർക്കാർ 

2012 


Reg. No. രജി. നമ്പർ 
KL/TV ( N )/634/2012 -14 


ക 


ാർ 


രള സർട്ടി 
EWNMENT OF T 


FRALA 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


13th November 2012 
2012 നവംബർ 13 


THIRUVANANTHAPURAM , TUESDAY 


No. 


1 n 


Vol. I 
വാല്യം 1 | 


തിരുവനന്തപുരം, ചൊവ 


നമ്പർ 


22nd Karthika 1934 
1934 കാർത്തികം 22 


PART III 
Commissionerate of Land Revenue 


KOLLAM DISTRICT 


ലേലപര 


നമ്പർ എൽ6 - 47784 / 2012. 


2012 ഒക്ടോബർ 10 . 


കൊല്ലം താലൂക്കിൽ മുണ്ടയ്ക്കൽവില്ലേജിൽ റീസർവെ ബ്ലോക്ക് നമ്പർ 149 - ൽ സർവെ 90 - ൽപ്പെട്ട 16 .90 ആർസ് സർക്കാർ 
സ്ഥലത്ത് നിന്നിരുന്നതും മുറിച്ചു മാറ്റിയതുമായ മഴമരത്തിന്റെ തടി വില്ലേജ് ആഫീസറുടെ കസ്റ്റഡിയിൽ സൂക്ഷിച്ചുവരുന്നതും 
ചുവടെ ചേർക്കുന്ന അളവുകളോടുകൂടിയ ടി മരം 2012 നവംബർ മാസം 29 -ാം തീയതി രാവിലെ 11 മണിക്ക് മുണ്ടയ്ക്കൽ 
വില്ലേജാഫീസിൽ വച്ച് പരസ്യമായി ലേലം ചെയ്യുന്നതുമാണ്. 


ഇനം 


ആകെ 


അപേക്ഷ ക്രമ 
ക്രമ നമ്പർ നമ്പർ 


നീളം x 
ചുറ്റുവണ്ണം 
( സെ . മീ .) 


തടിയുടെ 
അളവ് 
ക്യൂ . മീ . 


നിരക്ക് വില വിറകിന്റെ നിരക്ക് തുക 

( മെ .ടൺ) 
( മെ .ടൺ) 


(1) 


(2) 


(3) 


( 6 ) 


- ( 11 ) 


മഴമരം 


500X200 


1.250 


3,320 


4,150 


4, 150 .00 


400X200 


1. 000 


3 ,320 


3, 320 


3, 320. 00 


190X130 


0 .200 


1,980 


396 


396.00 


200X200 


0 . 500 


1,660 


1,660. 00 


610X200 


1 . 525 


3 , 320 


5,063 


5 ,063 . 00 


0 .104 


52 . 0 


52.00 


മഴമരം 
ശിഖരങ്ങൾ 


- ... 


0.116 


0 . 116 


58. 0 


58. 00 


8 


0 . 166 


500 


83. 0 


83 .00 


മഴമരം 
ശിഖരങ്ങൾ 


0 . 189 


500 


94 . 5 


95. 00 


0 . 219 


500 


109. 5 


110 .00 


0 .072 


500 


36. 0 


36.00 


0 . 096 


500 


48 . 0 


48 . 00 


0. 131 


500 


65 . 5 


66.00 


0 .116 


500 


58. 0 


58. 00 


0 . 162 


500 


81. 00 


81.00 


0. 100 


500 


50 . 00 


50. 00 


0.187 


500 


94 .00 


94.00 


0. 087 


500 


43. 50 


44 . 00 


0 . 030 


500 


15 .50 


15. 00 


0 .080 


500 


40 .00 


40 .00 


0 . 100 


500 


- 50.00 


50 . 00 


ആകെ 


1, 955 


977 .50 


15, 569 . 00 


ആകെ മതിപ്പുവില - 15,569. 

ലേലത്തിൽ പങ്കെടുക്കുവാൻ താല്പര്യമുള്ളവർ നിശ്ചിത സ്ഥലത്തും സമയത്തും എത്തിച്ചേർന്ന് ആവശ്യമായ നിരതദ്രവ്യം 
കെട്ടിവച്ച് ലേലത്തിൽ പങ്കെടുക്കേണ്ടതും ഏറ്റവും കൂടുതൽ തുക വിളിക്കുന്ന കക്ഷിയുടെ പേരിൽ ലേലം താൽക്കാലികമായി 
സ്ഥിരപ്പെടുത്തുന്നതും ലേലം കൊണ്ട് കക്ഷി അപ്പോൾ തന്നെ ലേല തുകയും നിയമാനുസൃതമുള്ള വിൽപ്പന നികുതിയും ലേല 
ഉദ്യോഗസ്ഥനെഏൽപ്പിച്ച് രസീത് വാങ്ങേണ്ടതുമാണ്. ലേലം സ്ഥിരപ്പെടുത്തിക്കൊണ്ടുള്ള ഉത്തരവ് ലഭിച്ചാലുടൻ തന്നെ മരങ്ങൾ 
ലേലം കൊണ്ട് കക്ഷി സ്വന്തം ചെലവിൽ തടി നീക്കം ചെയ്യേണ്ടതാണ്. 


ഏതെങ്കിലും കാരണ വശാൽ മേൽ നിശ്ചയിച്ച തീയതിയിൽ ലേലം നട ത്തു വാൻ സാധിക്കാതെ വരുന്ന പക്ഷം 
അനുയോജ്യമായ മറ്റൊരു ദിവസം നിശ്ചയിക്കാവുന്നതും ടി തീയതിയിൽ പുനർലേലം നടത്താവുന്നതുമാണ്. ലേലം അംഗീകരിക്കു 
ന്നതിനും നിരാകരിക്കുന്നതിനും ജില്ലാ കളക്ടർക്ക് പൂർണ്ണ അധികാരം ഉണ്ടായിരിക്കും. സാധാരണ സർക്കാർ ലേലങ്ങൾക്കുള്ള 
എല്ലാ നിബന്ധനകളും ടി ലേലത്തിനും ബാധകമായിരിക്കും. 


ജില്ലാ കളക്ടറുടെ കാര്യാലയം, 
കൊല്ലം. 


( ഒപ്പ്) 
ജില്ലാ കളക്ടർ. 


